Regn . No . KERBIL / 2012/ 45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL/ TV (N )/634/2015-17 


കേരള സർക്കാർ 
Government of Kerala 

2015 


കേയ 
GOVERN 


ാർ 


രള സർട്ടി 
NMENT OF 


KERALA 


tl cf Kk dov 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 4 


തിരുവനന്തപുരം, 

- ചൊവ്വ 


നമ്പർ 


2015 മാർച്ച് 10 
10th March 2015 

1190 കുംഭം 26 
| 26th Kumbham 1190 
1936 ഫാൽഗുനം 19 
19th Phalguna 1936 


Vol. IV 


No. 


Thiruvananthapuram , 

Tuesday 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


കേരള കന്നുകാലി വികസന ബോർഡ് 


വിജ്ഞാപനം 


നമ്പർ പി . എം . ബി./ 1523 / 2014 . 


തിരുവനന്തപുരം, നവംബർ 2014 . 


2012 - ലെ കേരള സംസ്ഥാന സേവനാവകാശ ആക്റ്റ് (2012- ലെ 18 ) 3 -ാം വകുപ്പ് പ്രകാരം നൽകപ്പെട്ട അധികാരങ്ങൾ 
വിനിയോഗിച്ചുകൊണ്ട്കന്നുകാലി വികസന ബോർഡ് നൽകുന്നതായ സേവനങ്ങൾ, നിയുക്ത ഉദ്യോഗസ്ഥർ, നിശ്ചിത സമയപരിധി, 
ഒന്നാം അപ്പീലധികാരി, രണ്ടാം അപ്പീലധികാരി എന്നിവ താഴെ പറയുന്ന അനുബന്ധത്തിൽ വ്യക്തമാക്കി ഇതിനാൽ വിജ്ഞാപനം 
ചെയ്യുന്നു . 


- ( ഒപ്പ്) 
മാനേജിംഗ് ഡയറക്ടർ. 


അനുബന്ധം 


കമ 


സേവനം 


നിയുക്ത 
ഉദ്യോഗസ്ഥൻ 


നിശ്ചിത 
സമയപരിധി 


ഒന്നാം അപ്പീൽ 
അധികാരി 


രണ്ടാം അപ്പീൽ 
അധികാരി 


നമ്പർ 


- 


1 


ക്ഷീരകർഷകരായിട്ടുള്ള കുടുംബശ്രീ (1) ഡെപ്യൂട്ടിമാനേജർ അപേക്ഷ - ഡെപ്യൂട്ടി ജനറൽ 
അംഗങ്ങളെ തിരഞ്ഞെടുത്ത്അവരുടെ ( ഫോഡർ ഡെവലപ്പ്മെന്റ്) ലഭിച്ച് മൂന്ന് മാനേജർ 
തീറ്റപ്പുൽ കൃഷി നടത്തുന്ന സ്ഥലം കേരള കന്നുകാലി മാസത്തിനകം ( ഫോഡർ 
പരിശോധിച്ച് യോഗ്യതാ ലിസ്റ്റിൽ വികസന ബോർഡ്, 

ഡെവലപ്പ്മെന്റ്) 
പേരുൾപ്പെടുത്തി അവർക്ക് കുളത്തൂപ്പുഴ, കൊല്ലം. 

കേരള കന്നുകാലി 


മാനേജിംഗ് 
ഡയറക്ടർ, കേരള 
കന്നുകാലി 
വികസന 
ബോർഡ്, പട്ടം, 


വികസന ബോർഡ്, തിരുവനന്തപുരം 
പട്ടം, തിരുവനന്തപുരം 


പരിശീലനം നൽകി, തീറ്റപ്പുൽ ( 2) മാനേജർ ( ഫോഡർ 
കൃഷി ചെയ്യുന്നതിന് ഏക്കറൊന്നിന് ഡെവലപ്പ്മെന്റ്) ധോണി, 
15,000 ധനസഹായം നൽകുന്നു . പാലക്കാട് 
പദ്ധതി സംസ്ഥാനത്തെ തിരഞ്ഞ (3) ഡെപ്യൂട്ടിമാനേജർ 
ടുത്ത ജില്ലകളിൽ നടപ്പിലാക്കി ( ഫോഡർ ഡെവലപ്പ്മെന്റ് 
വരുന്നു . പദ്ധതി നടപ്പിലാക്കുന്ന കോലാഹലമേട്, ഇടുക്കി 
കാലയളവിൽ ടി സേവനം ലഭ്യമാണ്. (4) ഡെപ്യൂട്ടിമാനേജർ 

( ഫോഡർ ഡെവലപ്പ്മെന്റ് 

പുത്തൂർ, തൃശ്ശൂർ. 
2 മൃഗസംരക്ഷണ മേഖലയിലെ (1) മാനേജർ ( ട്രെയിനിംഗ്) പതിനഞ്ച് 

വിവിധ കർഷക പരിശീലനങ്ങൾ - കേരള കന്നുകാലി ദിവസ 


ജനറൽ മാനേജർ, മാനേജിംഗ് 
കേരള കന്നുകാലി ഡയറക്ടർ, 


കേരള 


വികസന ബോർഡ്, ത്തിനകം വികസന ബോർഡ്, കന്നുകാലി 
മാട്ടുപ്പെട്ടി 

പരിശീലന പട്ടം, തിരുവനന്തപുരം വികസന 
(2) മാനേജർ ( ഫോഡർ ത്തെക്കുറിച്ചുള്ള 

ബോർഡ്, പട്ടം, 
ഡെവലപ്പ്മെന്റ്) ധോണി, വിവരം നൽകുന്ന 

തിരുവനന്തപുരം 
പാലക്കാട്. 

താണ്. 


വിശദീകരണക്കുറിപ്പ് 
( ഇത് വിജ്ഞാപനത്തിന്റെ ഭാഗമാകുന്നതല്ല. എന്നാൽ അതിന്റെ പൊതു ഉദ്ദേശ്യം വെളിപ്പെടുത്തുന്നതിന് ഉദ്ദേശിച്ചു 
കൊണ്ടുള്ളതാണ്.) 

2012- ലെ കേരള സംസ്ഥാന സേവനാവകാശ ആക്ട് ( 2012 - ലെ 18 -ാം ആക്ട്) 3 -ാം വകുപ്പ് പ്രകാരം ഈ ആക്ടിന്റെ 
പ്രാരംഭം മുതൽ ആറുമാസത്തിനകം, ഓരോ വകുപ്പ് മേധാവിയും, ഓരോ തദ്ദേശസ്വയംഭരണ സ്ഥാപനവും, ഓരോ നിയമാധിഷ്ഠിത 
നികായവും, അവ ഓരോന്നും നൽകുന്നതായ സേവനങ്ങൾ, നിയുക്ത ഉദ്യോഗസ്ഥർ, ഒന്നാം അപ്പീൽ അധികാരി, നിശ്ചിത സമ 
യപരിധി എന്നിവ ഗസറ്റിൽ വിജ്ഞാപനം ചെയ്യേണ്ടതുണ്ട്. അതിനാൽ സംസ്ഥാനത്തെ കേരള കന്നുകാലി വികസന ബോർഡിൽ 
നിന്നും പൊതു ജനങ്ങൾക്ക് നൽകു ന്ന തായ സേവ ന ങ്ങൾ മേൽപ്പറഞ്ഞ ആക്ടിന്റെ 3 -ാം വകുപ്പ് പ്രകാരം നൽകപ്പെട്ട 
അധികാരങ്ങൾ വിനിയോഗിച്ച് ഒരു ഗസറ്റ് വിജ്ഞാപനമായി പുറപ്പെടുവുക്കുന്നതിന് തീരുമാനിച്ചു . 

മേൽപ്പറഞ്ഞ ലക്ഷ്യം നിറവേറ്റുന്നതിന് ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഈ വിജ്ഞാപനം. 


